Government of Kerala 
- ( കേരള സർക്കാർ 

2009 


Reg. No . രജി. നമ്പർ 
KL /TV( N )/12/ 2009- 2011 





11 


Tൻ 


N 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd June 2009 

2009 ജൂൺ 23 
2nd Ashadha 1931 
1931 ആഷാഢം 2 


TTർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ ലേലപരസ്യം 
നമ്പർ ബി . എൻ. 5 (1) 3 ,2009, 2009 മേയ് 27 . 

- പെരിങ്ങമ്മല ബനാന നനവറി ഫാമിൽ 
നിന്നും വിളവെടുത്ത് സൂക്ഷിച്ചിട്ടുളള 8750 എണ്ണം 
നാളീകേരം, താഴെപ്പറയുന്ന നിബന്ധനകൾക്ക് വിധേയ 
മായി പരസ്യലേലം ടെൽ മുഖേന വിൽപ്പന 
നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു . ടെണ്ടറുകൾ 
മുവച്ച കവറുകളിലാണ് സമർപ്പിക്കണ്ടത്, ടെണ്ടർ 
കവറ" mൾ പുറത്ത് നാളികേര വാങ്ങുന്നതിനുള 
ടെണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കണം, 


- നിബന്ധനകൾ 


4 , പരസ്യലേലം ടെറിൽ tഖപ്പെടുത്തിയ 
ഏററവും കൂടിയ തുക ന്യായമെങ്കിൽ ടി വ്യക്തിയുടെ 
പേരിൽ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
തിരുവനന്തപുർ ( പീൻസിപ്പൽ കഷി ആഫീസറു 
അടുഗീകാരത്തിനും വിലയമായി മാത്രം സ്ഥിര 
പ്പെടുത്തിനൽകുന്നതുമാണ്. 

- 5 . പരസ്യലേലം ടിവിൽ വിജയിയായ കരാറു 
കാരന്റെ മൊത്തം തുകയുടെമൂന്നിൽ ഒരു ഭാഗം വല 
നടപട ക ൾ കഴിഞ്ഞാലുടൻ തന്നെആഫീസിൽ അടക്കുന്നു 
താണ്, പരസ്യലേലം ടെണ്ടർ അൽ കഗീകരിച്ചതായി 
അറിയിപ്പു ല " ച്ചാലുടൻ തന്നെ ബാക്കി കാത്ത 
തുകയും ഓഫീസിൽ അടച്ച് സ്വന്തം ചെലവിൽ 
നാളീകർ4 നീക്കംചെയ്യേണ്ടതുമാണ്. 

. പ ര സ , ലേ ല4( 5 8 71 ൽ പറഞ്ഞിട്ടുള 
നീ ചിത എണ്ണം നാളീകേരം, കരാറുകാർ 11 
സാന്ന 18ധ്യത്തിൽ ഫാം സ റേറ്റിൽ നിന്നുംഎണ്ണി 
നൽകുന്നതാണ്. യാതൊരു കാരണവശാലും നാളീകേരം 

യുന്നത നുളള അവകാശം കരാറുകാരന് ഉണ്ടായിരി 
പിക്കുന്നതല്ല . 
- 2 , പരസ്യ ലേല | ടെണ്ടർ ദിവസം എന്തെങ്കിലും 
കാരണത്താൽ സർ ക്കാർ അവധി പ്രഖ്യാപിച്ചാൽ 
തൊട്ടടുത്ത പത്തിപിവസം മാറാരു അറിയിപ്പു 
കൂട. . മ തന്ന ഈ 8 5 സ്ഥലം സ ന യ ത്തുക പരസ്യ 
ലേലംകട്ടഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതാണ് , 


1 . ടെണ്ടറിൽ 100 എണ്ണം നാള മകരം വാങ്ങുന്നതി 
നുള്ള പരമാവധി വില അമലു - അക്ഷരങ്ങലും 
എഴുതിയിരിക്കണം, 

2 . നിരവം-രൂപ 1,000 ( ആയിരം രൂപ 
മാരും) . 
- 3 , 6ണ്ടറുകൾ 30 - 6 - 2019 പകൽ 11 . 30 മണിവരെ 
ഫാം ഓഫീസിൽ സ്വീകരിക്കുന്നതും പരസ്യമലലം 
എന്നജീവസം പകൽ 12 മണിക്ക് നടത്തുന്നതാണ്, 
ടറുകൾ ലിച്ചിട്ടുണ്ട് . ആയന്ന പരസലല 
അ നു ശേഷം, അപ്പോം സന്നിഹിതരായവരുടെ 
സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്, 


- 8 . സർക്കാർ പരസ്യലേലം/ ടെണ്ടർ സംബന്ധമായ 
മാറല്ലാ നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
യാതൊരു മുന്നറിയിപ്പും കൂടാതെതന്നെ പരസ്യലേലം 
ടെണ്ടർ നടപടികൾ മാററിവയ്ക്കു ന്നതിനോ റ8°° 
ചെയ്യുന്നതിനോഉള്ള പൂർണ്ണ അധികാരം പെരിങ്ങമ്മല 
ബനാന ഡെവലപ്മെൻറ്റ് ആഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും, 
- * 9 , ഇത് സംബന്ധമായ കുടുതൽ വിവരങ്ങൾ 
ഫാം ഓഫീസിൽ നിന്നും പ്രവർത്തി ദിനങ്ങളിൽ 
(Phone- 0472 - 2846622 ) അന്വേഷിച്ചറിയാവുന്നതാണ്. 


ബനാന നഴ്സറി, 
പെരിങ്ങമ്മല , 
കൊച്ചുവിള പി . ഒ , 
തിരുവനന്തപുരം, 


(ഒപ്പ 
ബനാന ഡവലപ്മെന് 

മാഫിസർ , 


